© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


കേരള 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 








വാല്യം 9 പ 15th December 2020 
[൭ ] j—[—_— 
mad 1196 വൃശ്ചികം 30 ര 
30th Vrischikam 1196 49 
Vol. [IX Thiruvananthapuram, — No. 
Tuesda 1942 അഗ്രഹായനം 24 
y 24th Agrahayana 1942 
Labour Department 
NOTICE KL-16 AS 6768 mmié qoie00, ബസിലെ കണ്ടക്ടര്‍ 
No. P-390/2020. 3rd November 2020. ആയി ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണമടഞ്ഞ 
; ശീ. സുനില്‍കുമാറിന്റെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം 
Whereas Deputy Manager, Oriental Insurance നല്‍കുന്നതിനായി ₹ 13,78,480 (പതിമുന്ന്‌ ലക്ഷത്തി എഴുപത്തി 


Co. Ltd. has deposited with this court a sum of = 13,78,480 
(Rupees Thirteen Lakh Seventy Eight Thousand Four 
Hundred and Eighty only) as compensation to be distributed 
to the dependents of the deceased Sri Sunilkumar who met 
with a fatal accident while employed as a conductor of a 
private bus bearing Regn. No. KL-16 AS 6768 
and whereas it is reported that (1) Sasidharan Pillai 
s/o Mr. Parameswaran Pillai, Nagariyil Veed, 
Kesavapuram Muri, Karunagappally P. O., Kollam, 
(2) Smt. Subhadra Amma, m/o Sunilkumar, Nagariyil Veed, 
Kesavapuram Muri, Karunagappally P. O., Kollam, 
(3) Smt. Sunithakumari, Sister of Sunilkumar, Nagariyil 
Veed, Kesavapuram Muri, Karunagappally P. O., Kollam 
are his only dependents as defined under Section 
2 (1) (d) of the Employees’ Compensation Act. Any others who 
claim to be the dependents of the deceased should within 15 
days of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove the 
same. If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above. Claims preferred thereafter will not 
be considered. 


Gaz. No. 49/2020/DTP (Labour). 


209 


എണ്ണായിരത്തി നാനൂറ്റി എണ്‍പത്‌ രൂപ മാതം) ഈ 
ഓഫീസില്‍ കെട്ടിവെച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതില്‍ 
എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ആക്ട്‌ സെക്ഷന്‍ 2 (1) (ഡി) 
പ്രകാരം, ടിയാന്റെ ആശ്രിതരായി (1) ശ്രീ. ശശിധരന്‍ പിള്ള, 
നഗരിയില്‍ വീട്‌, കേശവപുരം മുറി, കരുനാഗപ്പള്ളി പി. ഒ., 
കൊല്ലും (പിതാവ്‌), (2) ശ്രീമതി സൂുഭ്രദ അമ്മ, നഗരിയില്‍ 
വീട്‌, കേശവപുരം മുറി, കരുനാഗപ്പള്ളി പി. ഒ., കൊല്ലം 
(മാതാവ്‌), (3) ശ്രീമതി സുനിതകുമാരി, നഗരിയില്‍ വീട്‌, 
കേശവപുരം മുറി, കരുനാഗപ്പള്ളി പി. ഒ., കൊല്ലം 
(സഹോദരി) എന്നിവര്‍ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോര്‍ട്ട്‌ 
ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതര്‍ എന്ന്‌ മേല്‍ വിവരിച്ച 
നിര്‍വചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ഹാങ്രായി തെളിയിക്കേണ്ടതും അവധി 
കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ പരിഗണിക്കുപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


Office of the Employees Compensation 
Commissioner, 

First floor, Water Authority 
Building, Civil Station P. O., 
Kollam. 


(Sd.) 
Employees Compensation 
Commissioner. 


120 


KERALA GAZETTE 


[Parr III 





നോട്ടീസ്‌ 


(൪ 


നമ്പര്‍ സി-158/2020. 2020 ഒക്ടോബര്‍ 23. 


വടശ്ശേരിക്കരയിലുള്ള നൈനാന്‍ ബസില്‍ ഡ്രൈവറായി 
ജോലി നോക്കുന്നതിനിടയില്‍ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. ടി. കെ. വിജയന്‍, തോപ്പില്‍ വീട്‌, 
ചിറ്റാര്‍ പി. ഒ., പത്തനംതിട്ട-യുടെ ആശ്രിതര്‍ക്ക്‌ 
തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി = 6,26,858 
(ആറ്‌ ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി 
അന്‍പത്തിയെട്ട്‌ മാധ്രം) ഈ ഓഫീസില്‍ 
കെട്ടി വെച്ചിട്ടുണ്ട്‌. തൊഴി ലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2(൬ (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി പത്തനംതിട്ട, ചിറ്റാര്‍ പി. ഒ., തോപ്പില്‍ 
വീട്ടില്‍ താമസം (ശ്രീമതി വിലാസിനി (ഭാരൃ) മാതമേ 
ഉള്ളൂവെന്ന്‌ റാന്നി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആഗ്രിതരാണെന്ന്‌ 


രൂപ 


അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുന്‍പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേല്‍പ്പറഞ്ഞ വൃക്തിക്ക്‌ ചെയ്യുന്നതാണ്‌. 
അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


വിതരണം 


(2) 


നമ്പര്‍ സി1-261/2020. 2020 നവംബര്‍ 2. 


പ്രിന്‍സിപ്പാള്‍, ഇലാഹിയ കോളേജ ഓഫ്‌ എഞ്ചിനീയറിംഗ്‌ & 
ടെക്നോളജി, മുളവൂര്‍ പി. ഒ., മൂവാറ്റുപുഴ-യുടെ കീഴില്‍ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
രശീ. ജോയ്‌ ൪൫ ജോണ്‍ കൂുരൃന്‍, പി., 
പുത്തന്‍പുരയില്‍ വീട്‌, സെന്റ്‌ ജൂഡ്‌ ചര്‍ച്ചിന്‌ സമീപം, 
കൂത്താട്ടുകുളം -ന്റെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ₹ 7,36.893 (ഏഴു ലക്ഷത്തി 
മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന്‌ രൂപ മാത്രം) 
ഈ ഓഫീസില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2(1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ 
നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി പുത്തന്‍പുരയില്‍ 


മരണമടഞ്ഞ 


വീട്‌, സെന്റ്‌ ജൂഡ്‌ ചര്‍ച്ചിന്‌ സമീപം, കൂത്താട്ടുകുളം-686 662-ല്‍ 


താമസം (1) (ശ്രീമതി ലീലാമ്മ ജോണ്‍ (ഭാരൃ), 


210 


(൮ ശ്രീമതി സാറാമ്മ കുരൃന്‍ (മാതാവ്‌) എന്നിവര്‍ മാര്രമേ 
ഉള്ളൂവെന്നും മൂവാറ്റുപുഴ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുന്‍പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 
2020 നവംബര്‍ 4. 
TCI Sea Ways, Mylapore, Chennai-mjos കീഴില്‍ 
ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. മോഹനന്‍ സലില്‍, കളത്തിപറമ്പില്‍ വീട്‌, 
അഴീക്കല്‍ പി. ഒ., വൈപ്പിന്‍, എറണാകുളം-ന്റെ ആശ്രിതര്‍ക്ക്‌ 
തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി ഴ്‌ 44,72,600 
(നാല്‍പ്പത്തി നാലു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി 
അറുന്നൂറ്‌ രൂപ മാധ്രം) ഈ ഓഫീസില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 201) (ഡി) 
വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച (പകാരം ടിയാന്റെ 
ആശ്രിതരായി കളത്തിപറമ്പില്‍ വീട്‌, അഴീക്കല്‍ പി. ഒ., 
വൈപ്പിന്‍ -682 5508-ല്‍ താമസം (1) ശ്രീമതി സിനി സലില്‍ 
(ഭാര്യ), (2) ശ്രീമതി ഓമന, എ. എന്‍. (വിധവയായ മാതാവ്‌) 
എന്നിവര്‍ മാത്രമേ ഉള്ളൂവെന്നും കൊച്ചി അസിസ്റ്റന്റ്‌ ലേബര്‍ 
ഓഫീസര്‍, രണ്ടാം സര്‍ക്കിള്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ 
ആരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെ മുന്‍പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും 
ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെജ്കില്‍ നഷ്ടപരിഹാരത്തുക 


നമ്പര്‍ സി1-262/2020. 


മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ വിതരണം 
ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ (ഒപ്പ്‌) 


കമ്മീഷണറൂടെയും ഇന്‍ഡസ്6്രിയല്‍ കമ്മീഷണര്‍ ഫോര്‍ 
ട്രൈബ്യൂണലിന്റെയും കാര്യാലയം, എംപ്ലോയീസ്‌ 
ആലപ്പുഴ. കോമ്പന്‍സേഷന്‍ & 
ഫോണ്‍.--0477-2242303. ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍. 


